26 


KOLLAM DISTRICT 


( 3 ) 


Kottarakkara Taluk 


നമ്പർ എ 4 - 6496/2021 . 


2021 മാർച്ച് 24 . 


പരസ്യം 

( 1 ) 


നമ്പർ എ 4 - 4841/2020 . 

2021 മാർച്ച് 24 . 
കൊട്ടാരക്കര താലൂക്കിൽ ഇട്ടിവ വില്ലേജിൽ ചരിപ്പറമ്പ് 
പി . ഒ . , മു ട്ടോ ടി , രാജി വി ലാസം വീട്ടിൽ അംബിക , 
13-11-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിൽ ഉളള 
പി . എഫ് . ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും , ബാങ്കിടപാടു 
കൾക്കും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൾ ടിയിൽ 
രാജി , എ . ആർ . കൊ ട്ടാ ര ത ര ത ഹശീൽ ദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


കൊട്ടാരക്കര താലൂക്കിൽ ഓടനാവട്ടം വില്ലേജിൽ ചെപ് 
പി . ഒ . , സുജമന്ദിരം വീട്ടിൽ സുരേഷ് , 23-4-2012 - ൽ മരണ 
പ്പെട്ടുപോയി . പരേതന്റെ പേരിൽ ആക്സിഡന്റ് ക്ലയിം ലഭിക്കു 
ന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ 
ശ്രീലേഖ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നട ത്തി യ തിൽ പര ത ന്റെ അ വ കാ ശി ക ളാ യി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശ്രീലേഖ 


ഭാര്യ 


38 


2 


ശരത്ത് 


മകൻ 


14 


ബന്ധം 


3 


സൗമ്യ 


മകൾ 


9 


1 


മകൾ 


22 


രാജി , എ . ആർ . 
എൽ . രാജൻ 


4 . 


ഇന്ദിര 


മാതാവ് 


68 


2 


ഭർത്താവ് 


57 


ഇതിൽ ക്രമ നം . ( 2 ) ഉം , ( 3 ) ഉം മെന്റുകളും ക്രമനമ്പർ 
( 1 ) ന്റെ സംരക്ഷണയിലുമാണ് . പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവ സ ത്തിനകം കൊട്ടാരക്കര തഹ ശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ മകൻ രാജേഷ് ( അവിവാഹിതൻ ) മരണപ്പെട്ടി 
ട്ടുള്ളതാണ് . പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവ സ 
ത്തിനകം കൊ ട്ടാ ര ത ര ത ഹ ശീൽ ദാർ മു മ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ4-6524 / 2021 . 

2021 മാർച്ച് 24 . 
കൊട്ടാര ക്ക ര താലൂക്കിൽ കട യ് ക്ക ൽ വില്ലേജിൽ 
കാഞ്ഞിരത്തുംമൂട് , അയിരക്കുഴി പി . ഒ . , ശ്രീവത്സം വീട്ടിൽ 
പ്രേംദാസ് , 28-2-2021 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിൽ 
ഉള്ള ബാങ്കിടപാടുകൾക്കും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒര വകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ ഹീര കൊട്ടാരക്കര താഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാ 
ശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


( 4 ) 


നമ്പർ എ 4 - 6454/2021 . 


2021 


ർച്ച് 24 . 


കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ താമരക്കുടി 
പി . ഒ . , ചരുവിള പുത്തൻ വീട്ടിൽ ഭാരതി , 19-3-2020 - ൽ മരണ 
പ്പെട്ടുപോയി . പരേതയുടെ പേരിൽ ഉള്ള പി . എഫ് . ആനുകൂ 
ല്യങ്ങൾ ലഭിക്കുന്നതിനും , ക്ഷേമനിധി കുടിശ്ശിക ലഭിക്കു 
ന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൾ 
ഉമ്മന്നൂർ വില്ലേജിൽ പ്രമോദ് ഭവനം വീട്ടിൽ ശ്രീമതി , കെ . 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ 
യിന്മ ൽ അന്വേ ഷ ണ വും 

വിചാ ര ണ യും 
നട ത്തി യതിൽ പരേ ത യുടെ അ വ കാ ശി ക ളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


അ വക ശ 


1 


ഹീര 


51 


ഭാര്യ 
മകൾ 


2 


29 


അഥീന , പി . 
അരുൺദാസ് 


3 


മകൻ 


23 


പേര് 


പരേതയുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശ്രീമതി 


മകൾ 


44 


2 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവ സ ത്തിനകം കൊട്ടാ രാ ര തഹ ശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേ 
ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


25 


3 


വിഷ്ണുലാൽ മരണപ്പെട്ട മകൻ 

തുളസിയുടെ മകൻ 
പ്രദീപ് 

മരണപ്പെട്ട മകൻ 

പാച്ചന്റെ മകൻ 
പ്രശാന്ത് 


27 


4 


28 


234 


27 


SCHEDULE 


Name of the legal heir 


Age 


Relationship of 
the deceased 


പ ത യുടെ ഭർത്താവ് , മക്കളായ തുള സി , പാച്ചൻ 
എന്നിവർ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


Panchami , K. 


Mother 


75 


നമ്പർ എ 4 - 5997/2021 . 


2021 മാർച്ച് 24 . 


Deceased was a bachelor . Therefore it is proposed to 
issue a legal heirship certificate in favour of the applicant 
stating that the person mentioned in the above schedule is the 
legal heir of the deceased . 

Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar , 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated applications 
and those sent by post will not be considered . 


കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ പെരുങ്കുളം 
പി . ഒ . , കുറുവേലിൽ തെക്കതിൽ വീട്ടിൽ രാമൻ , 4-9-2012 - ൽ 
മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിൽ ആക്സിഡന്റ് ക്ലയിം 
ലഭി ക്കു ന്ന തിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
മകൻ ടി വില്ലേജിൽ ഗോപികാ ഭവനത്തിൽ ഗോപാലൻ , ആർ . 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാ ബോധിപ്പിച്ച് അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തി 
യതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


Taluk Office , 


( Sd . ) 
Tahsildar . . 


Kottarakkara . 


പേര് 


വയസ് 


PATHANAMTHITTA DISTRICT 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


Kozhencherry Taluk 


1 


ഗോപാലൻ , ആർ . 


മകൻ 


55 


പരസ്യം 


2 


തങ്കമ്മ 


മകൾ 


48 


3 


മകൻ 


( 1 ) 


46 


ബാബു 
രതിക 


4 


മരണപ്പെട്ട മകൾ 
രേണുകയുടെ 


നമ്പർ A5-2426 / 2021 . 


2021 മാർച്ച് 24 . 


മകൾ 


30 


5 


രമ്യ 


27 


3 3 


SS 


കോഴഞ്ചേരി താ ലൂ ക്കിൽ പത്തനം തിട്ട വില്ലേജിൽ 
കുമ്പഴ മുറിയിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ പി . സി . 
തോമസ് 14-2-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള 
ഭൂമി കൈമാറ്റത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതന്റെ മകൻ 
അനിൽ പി . തോമസ് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാ 
ന ത്തിൽ പത്ത നം തിട്ട വില്ലേജ് ഓഫീസർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പരേതന്റെ ഭാര്യയും , മാതാവും മകൾ രേണുകയും മരണ 
പ്പെട്ടിട്ടു ള്ള താണ് . പരേ തന്റെ നിയ മാ നു സത അവ കാ 
ശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസ 
ത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 

( 6 ) 
No. A4 - 6527/2021 . 

24th March 2021 . 
Notice is hereby given to all whom it may 
concern that Panchami , K. , M / o Ramesh Babu , P. K. , 
Kanjickal Veedu , Thekkumcheri , Puthoor P. 0. , Puthoor 
Village , Kottarakkara Taluk , Kollam District , Kerala State 
has submitted an application in this office for the grant 
of a legal heirship certificate in respect of her deceased 
son Ramesh Babu , P. K. , Kanjickal Veedu , Thekkumcheri , 
Puthoor Village , Kottarakkara Taluk , Kollam District of 
Kerala State who expired on 22-6-2020 . The certificate 
requested is to receive pensionary benefits from abroad 
and for other purpose due to the deceased . Enquiry in 
the above matter through Village Officer , Puthoor reveals 
that the following are the surviving legal heir of the 
deceased . . 


1 


അനിൽ പി . തോമസ് 


മകൻ 


53 


2 


റെജി പി . തോമസ് 


മകൻ 


52 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം ടി 
പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം കോഴഞ്ചേരി തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കു ന്ന തല്ല . 


235 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 10:50:59 
+ 05'30 ' 


